Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th December 2012 
2012 wlmomo 4 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


Veljo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Agrahayana 1934 
1934 COL2OOOM . 13 


PART III 
Stores Purchase 


Ground Water Department 


TENDER NOTICE 

7th November 2012. 


No. P ( 1)/5890 / 2012 . 


Sealed tenders are invited for the supply of 
the following items from authorized dealers/manufacturers 
to Directorate of Ground Water Department, Jalavijnana 
Bhavan , Ambalamukku , Thiruvananthapuram . 
Tender No. and Item 

PAC 
with Quantity 
(2 ) 

(3) 


Sl. 


No. 


14 ,70 ,000 


P1-5890 /2012 — 140mm dia (6KG / 
CM2) PVC casing pipe _ 4200mtrs 
P1-7434 /2012 — 200mm dia PVC 
Pipe 
6kg/ cm2 — 504 mtrs. 
8kg /cm2— 900 mtrs. 
10kg/cm2 — 300 mtrs . 


14 ,43,000 


- (1) 


(2) 


(3) 


3 


14, 87 , 400 


4 


10 ,71, 000 


10 ,20,000 


P1- 7299/2012 - 200mm UPVC Plane 
Pipe — 798 mtrs 
and 200mm PVC Ribbed Screen 
Pipe — 300 mtrs 
P1- 6176/2012 _ 12 PR Bit 
10 Nos . 
P1 -7345/2012 _ 7 7/8:” RR Bit -- 
20 Nos. 
P1 -6334/2012 _ 16 RR Bit 
10 Nos . 
P1-6336 /2012 — Tent with Accessories — 
30 Nos. 
T4-3842 /2012 - Resistivity meter 
(20MA Type ) 4 Nos. 
P16357/2012 _ 18 dia M. S . Casing 
Pipe - 90 mtrs . 


No tender forms will be sent by V .P . P. Duplicate 
tender form if required will be issued on payment. An 
Earnest Money Deposit of 1 % of the total value has to 
be submitted along with the tender offer. 

An agreement in Kerala Stamp Paper worth 100 
should be submitted with each tender form . Stamp Paper 
will be supplied outside Kerala with tender form on 
payment of 165 ( 100 for Stamp Paper and 65 for 
postal and incidental charges) which may be remitted by 
Money Order along with cost of tender forms. 

All Government rules prevailing will be applicable to 
this tender. Due to any reason if the tender opening day 
is declared as a holiday, the tenders will be opened on 
the next working day. The Director is empowered to 
cancel tender without assigning reasons thereof. 

- കേരള ഭൂ ജ ല വ കുപ്പിലേക്ക് താഴെ പറയുന്ന 
സാധനങ്ങൾ| മെഷിനറികൾ വിതരണം ചെയ്യുന്നതിനായി 
യഥാർത്ഥ നിർമ്മാതാക്കൾ, അവരുടെ അംഗീകൃത 
വിതരണക്കാർ എന്നിവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . 


13,77,000 


9,00,000 


6, 00 , 000 


4, 50,000 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും വിവരണവും 

അളവും എണ്ണവും 


അടങ്കൽ 
തുക 


14 , 70 , 000 


2 


14 ,43, 000 


EMD - 1 %. 
Cost of tender form : 
Original - 2 ,300 + 4 % VAT for Sl. No. 1 , 3 ; 

2 , 200 + 4 % VAT for Sl. No . 2 ; 1 ,700 + 
4 % VAT for Sl. No . 4 ; 1 , 600 + 4 % VAT 
for Sl . No. 5 , 2 ,100 + 4 % VAT for 
Sl . No . 6 ; 1 , 800 + 4 % VAT for Sl. 
No . 7 ; 1 , 200 + 4 % VAT for Sl. No. 8 ; 

900 + 4 % VAT for Sl. No. 9 . 
Duplicate - 1 , 200 + 4 % VAT for Sl. Nos. 1 , 3 ; 

- 1 , 100 + 4 % VAT for Sl. Nos . 2 , 6 ; 

900 + 4 % VAT for Sl . Nos. 4, 7 ; 800 + 
4 % VAT for Sl. No. 5 ; 600 + 4 % VAT for 
Sl . No . 8 ; 500 + 4 % VAT for 

Sl. No . 9 . 
The tender should be superscribed with tender 
number and name of the item each in separate sealed cover 
addressed to the Director, Ground Water Department, 
Jalavijnana Bhavan , Ambalamukku , Kowdiar P . O ., 
Thiruvananthapuram , Kerala State , Pin - 695 003 . 
Ph . No . 0471- 2434098 . Late tenders will not be accepted . 
The tenders will be opened on 11- 12 - 2012 at 3 p . m . in 
the presence of the tenderers or their authorized 
representatives, who may be present at that time. Sale of 
tender forms will start with effect from 
26 - 11 - 2012 , at 11 a. m . and will be closed at 12 Noon on 
11- 12 - 2012 . The tenders should reach the undersigned on 
or before 2 p . m . on 11 -12 - 2012 . 

Intending tenderers may give application to the 
Director, Ground Water Department, Jalavijnana Bhavan , 
Ambalamukku , Thiruvananthapuram , Kerala State , 
Pin -695 003 to obtain the requisite tender forms. 
Application for the tender forms should be accompanied 
by a cash remittance /Money Order in favour of the 
Director, Ground Water Department , Ambalamukku , 
Thiruvananthapuram , Pin -695 003 at the price fixed for a 
tender form /set of forms and it is not refundable under 
any circumstances. Cheques, Drafts or Postal Orders will 
not be accepted towards the cost of tender forms. 


3 


14,87, 400 


പി1 - 5890 / 2012 - 140 എം . എം . വ്യാസ 
മുള്ള (6 കെ . ജി. സി. എം.2) പി. വി. സി. 

കെയിസിംഗ് പൈപ്പ് - 4200 മീറ്റർ 
പി1 -7434/2012 -- 200 എം . എ . 6 കെ . ജി 
സി. എം . 2 പി. വി . സി. പൈപ്പ് 
504 മീറ്റർ 
200 എം . എം . 8 കെ . സി. എം. 2 പി. 
വി . സി . പൈപ്പ്- 900 മീറ്റർ 
200 എം . എം . 10 കെ . ജി. സി . എം . 2 
പി. വി. സി. പൈപ്പ് - 300 മീറ്റർ 
പി1-7299/ 2012 - 200 എം . എം . യു . 
പി. വി . സി. പ്ലയിൻ പൈപ്പ് - 798 മീറ്റർ 
200 എം . എം . പി. വി. സി. ആന്റ് 
റിബ്ഡ് സ്ക്രീൻ പൈപ്പ് 300 മീറ്റർ 
പി1 - 6176/ 2012 - 12 ആർ.ആർ. ബിറ്റ്- 
10 എണ്ണം 
പി1 -7345 / 2012 - 7 7/ 8” ആർ.ആർ. ബിറ്റ് - 
20 എണ്ണം 
പി -6334 / 2012 16 ” ആർ.ആർ. ബിറ്റ് 
10 എണ്ണം 
പി -6336 /2012- ടെന്റ് വിത്ത് അക്സസ്സ 
റീസ് 30 എണ്ണം 
റ്റി4 -3842 / 2012 - റസിസ്റ്റിവിറ്റി മീറ്റർ 20 
എം . എ . ടൈപ്പ് 4 എണ്ണം 
പി1- 6357 / 2012 - 18 എം . എസ് . 
കെയിസിംഗ് പൈപ്പ് - 90 മീറ്റർ 


10, 71,000 


10 ,20, 000 


13 , 71 ,000 


9 ,00, 000 


8 


6 ,00 ,000 


9 


4,50, 000 


ദർഘാസ് പരസ്യം 


നമ്പർ 8/ 2012 - 13. 

2012 നവംബർ 12. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ്പ് ജില്ലാ 
ആ ഫീ സർ, കോഴി ക്കോട് കുഴൽക്കി ണർ കുഴി ക്കാ നു 
പയോഗിക്കുന്ന ഡി. റ്റി.എച്ച്. റിഗ്ഗിനുവേണ്ടി താഴെ പറയുന്ന 

പെയേഴ്സുകൾ വിതരണം ചെയ്യുന്നതിനായി അംഗീകൃത 
നിർമ്മാതാക്കൾ| വിതരണക്കാരിൽ നിന്നുംമുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
12- 12- 2012 വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3.30 - ന് ജില്ലാ ആഫീസറോ അദ്ദേഹം അധികാ 
രപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള വിതരണക്കാർക 
നിർമ്മാ താ ക്ക ളുടെ സാന്നിധ്യത്തിൽ തുറക്കു ന്ന താ ണ് . 
ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം പൊതു അവധിയായി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


കമ 
നമ്പർ 


ഉപകരണത്തിന്റെ പേര് 


എണ്ണം 


( 3 ) 


നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - കമനമ്പർ 1- നും 3 - നും 2,300 + 4 % 

വാറ്റ്, ക്രമനമ്പർ 2 - ന് 2,200 + 4 % വാറ്റ്, 
ക്രമനമ്പർ 4- ന് 1,700 + 4 % വാറ്റ്, കമ 
നമ്പർ 5 - ന് 1,600 + 4 % വാറ്റ്, ക്രമനമ്പർ 
- 6 - ന് 2, 100 + 4 % വാറ്റ്, കമനമ്പർ 7 - ന് 
- 1,800 + 4 % വാറ്റ്, ക്രമനമ്പർ 8- ന് 1,200 
+ 4 % വാറ്റ്, ക്രമനമ്പർ 9- ന് 900 + 4 % 

വാറ്റ്. 
പകർപ്പ് ക്രമനമ്പർ 1 - നും 3 - നും 1,200 + 4 % 
- വാറ്റ്, കമനമ്പർ 2 - നും 6 - നും 1,100 + 4 % 
വാറ്റ്, ക്രമനമ്പർ 4- നും 7- നും 900 + 4 % 
വാറ്റ്, ക്രമനമ്പർ 5 - ന് 800 + 4 % വാറ്റ്, 
ക്രമനമ്പർ 8 - ന് 600 + 4 % വാറ്റ്, കമ 

നമ്പർ 9 - ന് 500 + 4 % വാറ്റ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക മായോ മണി 
ഓർഡറായോ ( തിരിച്ച് നൽകുന്നതല്ല ) അടച്ച് ഒറിജിനൽ 
നിർമ്മാതാക്കൾ/ അ വരുടെ അംഗീകൃത ഏജന്റു മാർ 
വിതരണക്കാർ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം 
ആവശ്യപ്പെട്ടാൽ ഡയറക്ടർ, ഭൂജല വകുപ്പ്, അമ്പലമുക്ക്, 
തിരു വ ന ത പ രം - 3 എന്ന വിലാ സത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല . പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് ഫോറങ്ങൾ ഓരോ 
വകകൾക്കും പ്രത്യേകം പ്രത്യേകം കവറുകളിൽ മുദ്രചെയ്ത് 
ഓരോ കവറിലും ദർഘാസ് നമ്പരും ഏത് വകകൾക്ക് 
ഉള്ളതാണെന്നും രേഖപ്പെടുത്തി ഡയറക്ടർ, ഭൂജലവകു പ്പ്, 
അമ്പലമുക്ക്, കവടിയാർ പി . ഒ., തിരുവനന്തപുരം- 3 എന്ന 
വിലാസത്തിൽ 11 - 12- 2012 - ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മുമ്പായി 
എത്തിക്കേണ്ടതാകുന്നു. താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണ വശാലും സ്വീകരിക്കു ന്ന തില്ല . മുദ്രവച്ച് 
ദർ ഘാ സു കൾ 11 - 12 - 2012 - ന് വൈകിട്ട് 3 മണിക്ക് 
സന്നിഹിതരായ ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത 
പതി നി ധി കളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 26 - 11- 2012 - ന് രാവിലെ 
11 മണിക്ക് തുടങ്ങി 11- 12 - 2012 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനി 
പ്പി ക്കു ന്ന താ ണ് . ഓരോ ദർഘാ സി നോ ടൊപ്പവും 

100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പാഥ മിക എഗി മെന്റ് 
സമർപ്പിക്കേണ്ടതാകുന്നു . കേരളത്തിന് പുറത്തുള്ള കമ്പനി 
കളിലേക്ക് മുദ്രപ്പത്രം നൽകുന്നതിന് 165 മണിയോർഡറായി 
ടെണ്ടർ ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. ഇതിൽ 

65 പോസ്റ്റൽ ചാർജ്ജി നാ ണ് . ചെക്കുകൾ, പോൽ 
ഓർഡറുകൾ, ബാങ്ക് ഡാറ്റുകൾ മുതലായവ ദർഘാസ് 
ഫോറത്തിന്റെ വില യായി സ്വീക രിക്കു ന്ന തല്ല. ദർഘാസ് 
ഫോറങ്ങൾ വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. നിരതദ്രവ്യമായി 
അടങ്കൽ തുകയുടെ1 % ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കാനുള്ള 
അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് തുറക്കുന്ന 
ദിവസം അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. കേരള 
സർക്കാരിന്റെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 
Directorate of 
Ground Water Department, 

| ( Sd.) 
Jalavijnana Bhavan , 

Director 
Ambalammukku, 

( For and on behalf of the 
Thiruvananthapuram . 

Governor of Kerala ). 


2 


150 - 250 പി. എസ്. ഐ . എയർ പ്രഷർ 
ഉപയോഗിച്ച് 115 മി. മീ . വ്യാസത്തിൽ 
പാറയിലും 180 മി . മീ . മണ്ണിലും 
കുഴിക്കാൻ സാധിക്കുന്നതും പാന്തർ 

ടൈപ്പ് ഡ്രില്ലിംഗ് ബിറ്റ് ഉപയോഗിക്കാ 
വുന്നതുമായ ഡി . റ്റി . എച്ച്. ഹാമർ 
115 മി. മീ . വ്യാസത്തിലുള്ള പാറയിൽ 
കുഴിക്കാവുന്നതും പാന്തർ ഹാമറിൽ 
( സൂപ്പർ എച്ച്. ഡി ) ഉപയോഗിക്കാവുന്ന 
തുമായ ഡിൽ ബട്ടൺ ബിറ്റ് 
180 മി. മീ . വ്യാസത്തിലുള്ള പാറയിൽ 
കുഴിക്കാവുന്നതും പാന്തർ ഹാമറിൽ 
( സൂപ്പർ എച്ച്. ഡി ) ഉപയോഗിക്കാവുന്ന 
തുമായ ഡിൽ ബട്ടൺ ബിറ്റ് 


3 


അടങ്കൽ തുക - 95,000 . 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില 400 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും 
12 -12- 2012 ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണം രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ലഭി ക്കു ന്ന താണ്. ദർഘാസ് പമാ ണ ങ്ങൾ അന്വ്യോന്യം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല. 
പോസ്റ്റ്ഓഫീസിൽ നിന്നും ജില്ലാ ആഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ട താ ണ് . ദർഘാസിനോടൊപ്പം 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാ ണ് . 
ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
ജില്ലാ ആഫീസർ. 


